Government of Kerala 
കേരള സർക്കാർ 

2011 


- Reg . No . രജി. നമ്പർ 
KL / TV ( N ) /12 / 2009 - 2011 


सत्यमेव जयते 


GOVERNME 


- 
കേര 


രള സർക്ക 
VMENT OF 


ാർ 
KERALA 


ല 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVI 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


25th October 2011 
2011 ഒക്ടോബർ 25 
3rd Karthika 1932 
1932 കാർത്തിക 3 


വാല്യം 56 


നമ്പർ 


PART III 
Co -operative Department 


ഇടുക്കി ജില്ലാ സഹകരണസംഘം ജോയിന്റ് 
- രജിസ്ട്രാർ ( ജനറൽ) - ടെ നടപടിക്രമം 


നമ്പർ എ . ഇ .എൽ. 6376 / 92 . 


2011 സെപ്റ്റംബർ 17. 


സൂചന : - 1. ഇടുക്കി ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ 

22 -3 - 1993 - ലെ എസ് . സി . റ്റി . എം . 6376 / 92 -ാം 

നമ്പർഉത്തരവ്. 
2. സഹ ക ര ണ സംഘം രജി സ് ടാറു ടെ 
7 - 1 - 2011 - ലെ എ . ഇ .എൽ. 59737 / 2008 -ാം 

നമ്പർ ഉത്തരവ്. 
3. ഇടുക്കി ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ) - ടെ 

23 -8- 2011 - ലെ ഇതേ നമ്പർ ഉത്തരവ്. 
4. സംഘം ലിക്വിഡേറ്ററുടെ 12 - 9 -2011 - ലെ 

- എ537 /90 -ാം നമ്പർ ഉത്തരവ്. 
കെ . 426 -ാം നമ്പർ പീരുമേട് താലൂക്ക് ലേബർ 
കോൺട്രാക്ട് സഹകരണ സംഘം ( ക്ലിപ്തം) - ന്റെ പ്രവർത്തനം 
സമാപ്തീകരിക്കുന്നതിനായി പീരുമേട് അസിസ്റ്റന്റ് രജിസ്ട്രാർ 
( ജ ന റൽ) ആഫീസിലെ " എ യൂണിറ്റ് ഇൻസ്പെക്ടറെ 
സൂചന ( 1) ഉത്ത രവ് പ്രകാരം ലിക്വിഡേ റ്റ റായി നിയ മി 
ച്ചിരുന്നു . ആയത് പ്രകാരം ടിയാൻ 20- 4-1993 -ാം തീയതിയിൽ 
ലിക്വിഡേറ്ററായി ചുമതല ഏൽക്കുകയും തുടർ നടപടികൾ 


സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 

ലിക്വി ഡേ റ്റർ സംഘ ത്തിന്റെ ചുമ ത ല യേറ്റശേഷം 
സംഘത്തിന്റെ ഈടാക്കാവുന്ന ആസ്തികൾ ഈടാക്കുകയും 
കൊടുത്ത് തീർക്കാവുന്ന ബാദ്ധ്യതകൾ കൊടുത്തുതീർക്കുകയും 
ചെയ്തശേഷം ബാക്കിയുള്ള ഈടാക്കുവാനും കൊടുത്തു 
തീർക്കുവാനും സാധിക്കാത്ത ആസ്തികളും ബാദ്ധ്യതകളും 
എഴുതി തള്ളുന്നതിനും കുറവ് ചെയ്യുന്നതിനും അനുമതിക്കായി 
അപേക്ഷിക്കുകയും ആയതിന് സൂചന ( 3) ഉത്തരവ് പ്രകാരം 
അനുവാദം നൽകുകയും ചെയ്തിട്ടുണ്ട്. 

-- സംഘം സർക്കാരിലേക്ക് ഒടുക്കുവാനുണ്ടായിരുന്ന - 5000 
- ന്റെ സർക്കാർ ഓഹരി കൊടുത്തു തീർക്കാൻ കഴിയാത്തതി 
നാൽ ആയത് എഴുതി തള്ളുന്നതിന് ബഹു . സഹകരണ 
സംഘം രജിസ്ട്രാറുടെ സൂചന (2 ) ഉത്തരവ് പ്രകാരം അനു 
മതി ലഭിച്ചിട്ടുള്ളതുമാണ്. ടി വരവ് ചെലവ് കണക്കുകൾക്ക് 
ശേഷം സംഘത്തിന്റെ ബാക്കി പത്രത്തിൽ ലിക്വിഡേറ്ററുടെ 
അക്കൗണ്ടിൽ ബാക്കി തുക ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല 
ലിക്വിഡേ ഷൻ നടപടികൾ ക്രമപ്രകാരം പൂർത്തിയാക്കി 
സൂചന ( 4) പ്രകാരം ലിക്വിഡേറ്റർ അന്തിമ സമാപ്തീകരണ 
ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ലിക്വിഡേഷൻ കാലയളവിലെ 
വരവ് ചെലവ് കണക്കുകൾ ഈ ആഫീസിലെ എ . ഇ . എൽ. 
ആഡിറ്റർ പരിശോധിച്ചിട്ടുണ്ട്. ലിക്വിഡേഷൻ നടപടികൾ 
പൂർത്തീകരിച്ച സാഹചര്യത്തിൽ സംഘത്തിന്റെ രജിസ്ട്രേഷൻ, 
1969 - ലെ കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 74 
പ്രകാരം റദ്ദ് ചെയ്യാവുന്നതാണെന്ന് പീരുമേട് അസിസ്റ്റന്റ് 
രജിസ്ട്രാർ (ജനറൽ) ശുപാർശ ചെയ്തിട്ടുണ്ട്. ലിക്വിഡേറ്ററുടെ 


25th Oct. 2011] 


CO - OPERATIVE DEPARTMENT 


| 160 


നടപടിക്രമങ്ങളും അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ ശുപാർശയും 
പരിഗണിച്ച് താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


- മേൽ സാഹ ച ര്യ ത്തിൽ താഴെ പറയുന്ന ഉത്ത ര വ് 
പുറപ്പെടുവിക്കുന്നു. 


ഉത്തരവ് 


ഉത്തരവ് 


കെ . 42 6 -ാം നമ്പർ പീരു മേട് താലൂക്ക് ലേബർ 
കോൺട്രാക്ട് സഹകരണ സംഘം ലിക്വിഡേറ്ററുടെ 12- 9- 2011- ലെ 
ഉത്തരവ് അംഗീകരിച്ച് സംഘത്തിന്റെ രജിസ്ട്രേഷൻ 1969 - ലെ 
കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 74 പ്രകാരം റദ്ദ 
ചെയ്ത് ഇതിനാൽ ഉത്തരവാകുന്നു . 

- ലിക്വി ഡേ റ്റ ർ സംഘം വക റിക്കാർ ഡു കൾ 
3 വർഷത്തേക്ക് സൂക്ഷിക്കേണ്ടതും ഈ ആഫീസിന്റെ മുൻകൂർ 
അനുവാദം വാങ്ങിയതിനുശേഷം നശിപ്പിച്ചുകളയേണ്ടതുമാണ്. 


ഐ . 396 -ാം നമ്പർ കൊടികുത്തി കൺസ്യൂമർ സഹകരണ 
സംഘം ലിക്വിഡേറ്ററുടെ 27 - 8- 2011- ലെ ഉത്തരവ് അംഗീകരിച്ച് 
സംഘത്തിന്റെ രജിസ്ട്രേഷൻ 1969 - ലെ കേരള സഹകരണ 
സംഘം നിയമം വകുപ്പ് 74 പ്രകാരം റദുചെയ്ത് ഇതിനാൽ 
ഉത്തരവാകുന്നു . 


ലിക്വിഡേറ്റർ സംഘം വക റിക്കാർഡുകൾ 3 വർഷത്തേക്ക് 
സൂക്ഷിക്കേണ്ടതും ഈ ആഫീസിന്റെ മുൻകൂർ അനുവാദം 
വാങ്ങിയതിനുശേഷം നശിപ്പിച്ചുകളയേണ്ടതുമാണ്. 


- (2 ) 


കൊടികുത്തികൺസ്യൂമർ സഹകരണസംഘം ക്ലിപ്തം 
ഐ . 396 - ന്റെ ലിക്വിഡേറ്റർ പുറപ്പെടുവിക്കുന്ന 

ഉത്തരവിന്റെ പകർപ്പ് 


നമ്പർ എ . ഇ .എൽ. 6881/ 09 . 


2011 സെപ്റ്റംബർ 26. 


നമ്പർ 159/ ബി / 09. 


2011 ആഗസ്റ്റ് 26. 


സൂചന: - 1. ഇടുക്കി ജില്ലാ സഹകരണ സംഘം ജോയിന്റ് 

രജിസ്ട്രാർ (ജനറൽ) - ന്റെ 30 - 9 - 2009 - ലെ 

സി . എസ്. 2563/ 09 -ാം നമ്പർ ഉത്തരവ്. 
2. ഇടുക്കി ജില്ലാ സഹകരണ സംഘം ജോയിന്റ് 
രജിസ്ട്രാർ (ജനറൽ) - ന്റെ 12 - 4 - 2011 - ലെ 

എ . ഇ .എൽ. 6881/ 09 -ാം നമ്പർ ഉത്തരവ്. 
3. ഇടുക്കി ജില്ലാ സഹകരണ സംഘം ജോയിന്റ് 
രജിസ്ട്രാർ (ജനറൽ) - ന്റെ 10 - 8 - 2011 - ലെ 

എ . ഇ .എൽ. 6881/ 09 -ാം നമ്പർ ഉത്തരവ്. 
- സൂചന ( 1) ഉത്തരവ് പ്രകാരം ഐ . 396 -ാം നമ്പർ 
കൊടികുത്തി കൺസ്യൂമർ സഹകരണ സംഘം ( ക്ലിപ്തം)- ന്റെ 
പ്രവർത്തനം സമാപ്തീകരിക്കുന്നതിനായി പീരുമേട് അസിസ്റ്റന്റ് 
ര ജി സ് ടാർ ( ജ ന റൽ) ആ ഫീ സിലെ " ബി യൂണിറ്റ് 
ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചിട്ടുണ്ട്. ലിക്വിഡേറ്റർ 
25 -3 -2010 - ൽ ചാർജ്ജടുത്തിട്ടുണ്ട്. 


25 - 3 - 2010 - ലെ ബാക്കിപത്രം 


സൂചന: - 1. ഇടുക്കി ജോയിന്റ്രജിസ്ട്രാർ (ജനറൽ)- ടെ 

30 - 8 - 2009 - ലെ സി . എസ് . 2563/ 09 -ാം നമ്പർ 
ഉത്തരവ്. 
2. ഇടുക്കി ജോയിന്റ്രജിസ്ട്രാർ ( ജനറൽ) - ടെ 

12 - 4- 2011- ലെ ഇതേ നമ്പർ ഉത്തരവ്. 
3. ഇടുക്കി ജോയിന്റ്രജിസ്ട്രാർ ( ജനറൽ)- ടെ 

10 - 8 -2011 - ലെ ഇതേ നമ്പർ ഉത്തരവ്. 
4. സംഘം ലിക്വിഡേറ്ററുടെ 27 - 8 - 2011 - ലെ 

159/ ബി /09 -ാം നമ്പർ ഉത്തരവ്. 
ഐ . 396 -ാം നമ്പർ കൊടികുത്തികൺസ്യൂമർ സഹകരണ 
സംഘം ( ക്ലിപ്തം )- ന്റെ പ്രവർത്തനം സമാപ്തീകരിക്കുന്ന 
തിനായി പീരു മേട് അസിസ്റ്റന്റ് രജി സ് ടാർ ( ജ ന റൽ) 
ആഫീസിലെ " ബി യൂണിറ്റ് ഇൻസ്പെക്ടറെ സൂചന ( 1) 
ഉത്തരവ് പ്രകാരം ലിക്വിഡേറ്ററായി നിയമിച്ചിരുന്നു . ആയത് 
പ്രകാരം ടിയാൻ 25 -3 - 2010 -ാം തീയതിയിൽ ലിക്വിഡേറ്ററായി 
ചുമതല ഏൽക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും 
ചെയ്തിട്ടുണ്ട്. 

- ലിക്വി ഡേ റ്റർ ചു മ ത ല യേറ്റശേ ഷം സം ഘ ത്തിന്റെ 
ഈടാക്കാവുന്ന ആസ്തികൾ ഈടാക്കുകയും കൊടുത്ത് 
തീർക്കാവുന്ന ബാദ്ധ്യതകൾ കൊടുത്തുതീർക്കുകയും ചെയ്ത 
ശേഷം ബാക്കിയുള്ളവ ഈടാക്കുവാനും കൊടു ത്തു 
തീർക്കുവാനും സാധിക്കാത്ത ആസ്തികളും ബാദ്ധ്യതകളും 
എഴുതിതള്ളുന്നതിനും കുറവ് ചെയ്യുന്നതിനും അനുമതിക്കായി 
അപേക്ഷിക്കുകയും ആയതിന് സൂചന (3 ) ഉത്തരവ് പ്രകാരം 
അനുവാദം നൽകുകയും ചെയ്തിട്ടുണ്ട്. സംഘം സർക്കാരി 
ലേക്ക് ഒടുക്കുവാനുണ്ടായിരുന്ന എല്ലാതുകകളും ഒടുക്കിയിട്ടുണ്ട്. 
ടി വരവ് ചെലവ് കണക്കുകൾക്ക് ശേഷം സംഘത്തിന്റെ 
ബാക്കി പത്രത്തിൽ ലിക്വിഡേറ്ററുടെ അക്കൗണ്ടിൽ ബാക്കി 
നിന്നിരുന്ന - 400 പലിശ സഹിതം പീരുമേട് സർക്കിൾ 
സഹകരണ യൂണിയന് സംഭാവന നൽകുന്നതിന് അനുവാദം 
വാങ്ങി ആയത് സംഭാവന ചെയ്തിട്ടുമുണ്ട്. 

ലിക്വിഡേഷൻ നടപടികൾ ക്രമപ്രകാരം പൂർത്തിയാക്കി 
സൂചന ( 4) പ്രകാരം ലിക്വിഡേറ്റർ അന്തിമ സമാപ്തീകരണ 
ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ലിക്വിഡേഷൻ കാലയളവിലെ 
വരവ് ചെലവ് കണക്കുകൾ ഈ ആഫീസിലെ എ . ഇ . എൽ. 
ആഡിറ്റർ പരിശോധിച്ചിട്ടുണ്ട്. 


ബാദ്ധ്യതകൾ 


തുക ആസ്തികൾ 


തുക 


500 


625 


പിരിഞ്ഞുകിട്ടിയ 500 ബാങ്കിൽ 
ഓഹരി മൂലധനം 
സിൽബന്ധി ചെലവും 125 അറ്റനഷ്ടം 
തൻചെലവും 
അഡ്വാൻസുകൾ 

500 
കൊടുക്കേണ്ടവ 


ആകെ 1125 


ആകെ 1125 


ലിക്വിഡേഷൻ നടപടികൾ പൂർത്തീകരിക്കുന്നതിനുവേണ്ടി 
നിയമപ്രകാരമുള്ള ക്ലെയിം നോട്ടീസ് പ്രസിദ്ധപ്പെടുത്തുക 
യുണ്ടായി. ലിക്വിഡേറ്റർ ചാർജ്ജടുത്തത് മുതൽ 27 -12 - 2010 
വരെയുള്ള എ . ഇ . എൽ. ആഡിറ്റ് പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. 

27 -12 - 2010 - ലെ ബാക്കിപത്രം 


ബാദ്ധ്യതകൾ 


തുക ആസ്തികൾ 


തുക 


ഓഹരി 


- 500 


ബാങ്ക് 


400 


25th OCT. 2011] 


CO -OPERATIVE DEPARTMENT 


161 


725 


അഡ്വാൻസ് 625 നഷ്ടം - 725 എഴുതി തള്ളുന്നതിനും കുറവ് ചെയ്യുന്നതിനും അനുമതിക്കായി 
കൊടുക്കേണ്ടവ 

അപേക്ഷിക്കുകയും ആയതിന് സൂചന (3) ഉത്തരവ് പ്രകാരം 

അനുവാദം നൽകുകയും ചെയ്തിട്ടുണ്ട്. സംഘം സർക്കാരിലേക്ക് 
ആകെ 1, 125 

ആകെ 1, 125 

ഒടുക്കുവാനുണ്ടായിരുന്ന എല്ലാതുകകളും ഒടുക്കിയിട്ടുണ്ട്. ടി 
ടി ബാക്കിപത്ര പ്രകാരം നീക്കിയിരിപ്പ് തുകയായ - 400 

- വരവ് ചെലവ് കണക്കുകൾക്ക് ശേഷം സംഘത്തിന്റെ ബാക്കി 
പലിശ സഹിതം പിൻവലിച്ച് പീരുമേട് സർക്കിൾ സഹകരണ 

പത്രത്തിൽ ലിക്വിഡേറ്ററുടെ അക്കൗണ്ടിൽ ബാക്കി നിന്നിരുന്ന 
യൂണിയന് സൂചന (2) പ്രകാരം സംഭാവനയായി നൽകിയിട്ടുണ്ട്. 
ലിക്വിഡേറ്റർ ഈടാക്കിയ തുകയുടെ അടിസ്ഥാനത്തിൽ - 75 

- 6933. 55 പലിശ സഹിതം പീരുമേട് സർക്കിൾ സഹകരണ 
ലിക്വിഡേ ഷൻ ചാർജ്ജായി പീരുമേട് സബ് ഷറിയിലും 

യൂണിയന് സംഭാവന നൽകു ന്നതിന് അനുവാദം വാങ്ങി 
- 25 കോമൺ ലിക്വിഡേഷൻഫണ്ടായി ഇടുക്കി ജില്ലാ ബാങ്കിന്റെ ആയത് സംഭാവന ചെയ്തിട്ടുമുണ്ട്. 
വണ്ടിപ്പെരിയാർ ശാഖയിലും അടച്ചിട്ടുണ്ട്. അഫിലിയേഷൻ 

ലിക്വിഡേഷൻ നടപടികൾ ക്രമപ്രകാരം പൂർത്തിയാക്കി 
ഫീസി ന ത്തിൽ - 125 പീരു മേട് സർക്കിൾ സഹ ക രണ 
യൂണിയനും നൽകിയിട്ടുണ്ട്. ടി ബാക്കിപത്ര പ്രകാരമുള്ള 

സൂചന (4) പ്രകാരം ലിക്വിഡേറ്റർ അന്തിമ സമാപ്തീകരണ 
- 725- ന്റെ ആസ്തികൾ എഴുതി തള്ളുന്നതിനും കൊടുത്തു - 

ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ലിക്വിഡേഷൻ കാലയളവിലെ 
തീർക്കാൻ സാധിക്കാത്ത - 1125- ടെ ബാദ്ധ്യതകൾ കുറവ് -- വരവ് ചെലവ് കണക്കുകൾ ഈ ആഫീസിലെ എ . ഇ . എൽ. 
ചെയ്യുന്നതിനും സൂചന (3 ) പ്രകാരം അനുവാദം ലഭിച്ചിട്ടുണ്ട്. 

- ആഡിറ്റർ പരിശോധിച്ചിട്ടുണ്ട്. 
അ ഡ് മി ഷൻ രജി സ്റ്റർ ലഭ്യ മാ കാത്ത സാഹ ചര്യ ത്തിൽ 
അ വ സാ ന പൊതു യോഗം വിളിച്ചു ചേർക്കു ന്ന തിന് 

മേൽ സാഹ ച ര്യ ത്തിൽ താഴെ പറ യു ന്ന ഉത്ത രാവ് 
സാധിച്ചിട്ടില്ല . ഈ സാഹചര്യത്തിൽ താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 
പുറപ്പെടുവിക്കുന്നു. 

ഉത്തരവ് 
ഉത്തരവ് 

ഐ . 137 -ാം നമ്പർകുമളി ഹൗസിംഗ് സഹകരണ സംഘം 
മേൽ സൂചിപ്പിച്ചിട്ടുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ലിക്വിഡേറ്ററുടെ 26 - 8 - 2011- ലെ ഉത്തരവ് അംഗീകരിച്ച്, 
39 6 -ാം നമ്പർ കൊടികുത്തി കൺ സ മർ സഹ ക ര ണ 

സംഘത്തിന്റെ രജിസ്ട്രേഷൻ, 1969 - ലെ കേരള സഹകരണ 
സംഘത്തിന്റെ പ്രവർത്തനം അവസാനമായി സമാപ്തീകരണം 
നട ത്തി യ തായി പ്രഖ്യാപിച്ചു കൊണ്ടും 1969 - ലെ കേരള 

സംഘം നിയമം വകുപ്പ് 74 പ്രകാരം റദുചെയ്ത് ഇതിനാൽ 
സഹകരണ സംഘം നിയമം വകുപ്പ് 74 പ്രകാരം സംഘ ഉത്തരവാകുന്നു . 
ത്തിന്റെ രജിസ്ട്രേഷൻ റദുചെയ്യുന്നതിന് ശുപാർശ ചെയ്ത 

ലിക്വിഡേറ്റർ സംഘം വക റിക്കാർഡുകൾ 3 വർഷത്തേക്ക് 
കൊണ്ടും ഇതിനാൽ ഉത്തരവാകുന്നു . 

സൂക്ഷിക്കേണ്ടതും ഈ ആഫീസിന്റെ മുൻകൂർ അനുവാദം 
വാങ്ങിയതിനുശേഷം നശിപ്പിച്ചുകളയേണ്ടതുമാണ്. 


നമ്പർ എ . ഇ .എൽ. 684/ 10 . 


2011 സെപ്റ്റംബർ 26. 


ഐ . 137 -ാം നമ്പർ കുമളി ഹൗസിംഗ് സഹകരണ 
സംഘത്തിന്റെ ലിക്വിഡേറ്റർ പുറപ്പെടുവിക്കുന്ന 

ഉത്തരവിന്റെ പകർപ്പ് 


നമ്പർ- 156/ സി / 09. 


- 2011 ആഗസ്റ്റ് 26. 


സൂചന: - 1. ഇടുക്കി ജില്ലാ സഹകരണ സംഘം ജോയിന്റ് 

രജിസ്ട്രാർ ( ജനറൽ) - ന്റെ 19 - 1- 2010 - ലെ 
എസ്. സി. റ്റി. എം . 2863 / 09 -ാം നമ്പർ 
ഉത്തരവ്. 


സൂചന: - 1. ജോയിന്റ് രജിസ്ട്രാറുടെ 19 - 1-2010 - ലെ 

എസ്. സി . റ്റി . എം . 2863/ 09 -ാം നമ്പർ 
ഉത്തരവ്. 
2. ജോയിന്റ് രജിസ്ട്രാറുടെ 12 - 4- 2011- ലെ 

ഇതേ നമ്പർ ഉത്തരവ്. 
3. ജോയിന്റ് രജിസ്ട്രാറുടെ 10 - 8 - 2011- ലെ 

ഇതേ നമ്പർ ഉത്തരവ്. 
4. സംഘം ലിക്വിഡേറ്ററുടെ 26 - 8 - 2011 - ലെ 

- 156 / സി / 09 -ാം നമ്പർ ഉത്തരവ്. 
- ഐ . 137 -ാം നമ്പർ കുമളി ഹൗസിംഗ് സഹകരണ 
സംഘം ( ക്ലിപ്തം) - ന്റെ പ്രവർത്തനം സമാപ്തീകരിക്കുന്ന 
തിനായി പീരുമേട് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജ ന റൽ) 
ആഫീസിലെ " ബി യൂണിറ്റ് ഇൻസ്പെക്ടറെ സൂചന ( 1) 
ഉത്തരവ് പ്രകാരം ലിക്വിഡേറ്ററായി നിയമിച്ചിരുന്നു . ആയത് 
പ്രകാരം ടിയാൻ 20 - 4- 2010 -ാം തീയതിയിൽ ലിക്വിഡേറ്ററായി 
ചുമതല ഏൽക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും 
ചെയ്തിട്ടുണ്ട്. 
- ലിക്വി ഡേ റ്റർ സം ഘ ത്തിന്റെ ചുമ ത ല യേറ്റശേഷം 
സംഘത്തിന്റെ ഈടാക്കാവുന്ന ആസ്തികൾ ഈടാക്കുകയും 
കൊടുത്ത് തീർക്കാവുന്ന ബാദ്ധ്യതകൾ കൊടുത്തുതീർക്കുകയും 
ചെയ്ത ശേഷം ബാക്കിയുള്ള ഈടാക്കുവാനും കൊടുത്തു 
തീർക്കുവാനും സാധിക്കാത്ത ആസ്തികളും ബാദ്ധ്യതകളും 


2. ഇടുക്കി ജില്ലാ സഹകരണ സംഘം ജോയിന്റ് 
രജിസ്ട്രാർ ( ജനറൽ) - ന്റെ 12 - 4 - 2011 - ലെ 
എ . ഇ .എൽ. 684/10 -ാം നമ്പർ ഉത്തരവ്. 


3. ഇടുക്കി ജില്ലാ സഹകരണ സംഘം ജോയിന്റ് 
രജിസ്ട്രാർ ( ജനറൽ) - ന്റെ 10 - 8 - 2011- ലെ 

എ . ഇ .എൽ. 684/ 10 -ാം നമ്പർ ഉത്തരവ്. 
സൂചന (1) - ലെ ഉത്തരവ് പ്രകാരം ഐ . 137 -ാം നമ്പർ 
കുമളി ഹൗസിംഗ് സഹകരണ സംഘം സമാപ്തീകരിക്കു 
ന്നതിനുവേണ്ടി പീരുമേട് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) 
ആഫീസിലെ " ബി യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി 


25th OCT. 2011 ] 


CO -OPERATIVE DEPARTMENT 


| 162 


ആകെ 


8538.04 


ആകെ 


8538.04 


നിയ മിച്ച് ഉത്ത ര വാ യിട്ടുണ്ട്. ലിക്വിഡേറ്റർ 20 - 4 - 2010 - ൽ 
ചാർജ്ജടുത്തു . 


ലിക്വിഡേറ്റർ ചാർജ്ജടുത്ത തീയതിയിലെ ബാക്കിപത്രം 

( 20 - 4 - 2010 ) 


ബാദ്ധ്യതകൾ 


തുക 


ആസ്തികൾ 


തുക 


ബാങ്കിൽ 


7790 . 55 


461. 39 


1187 . 49 


അഡ്വാൻസ് 
വരേണ്ടവ 
അറ്റനഷ്ടം 


ടി ബാക്കിപത്ര പ്രകാരമുള്ള - 1604.49 - ന്റെ ആസ്തികൾ 
എഴുതിത്തള്ളുന്നതിനും കൊടുത്തു തീർക്കുവാൻ സാധിക്കാത്ത 
- 8538. 04 - ന്റെ ബാദ്ധ്യ ത കൾ കുറവ് ചെയ്യു ന്ന തിനും 
സൂചന (3 ) പ്രകാരം അനുവാദം ലഭിച്ചിട്ടുണ്ട്. ലിക്വിഡേറ്റർ 
ഈടാക്കിയ തുകയുടെ അടിസ്ഥാനത്തിൽ - 1448 ലിക്വിഡേഷൻ 
ചാർജ്ജായി പീരു മേട് സബ് ട ഷ റി യിൽ അടച്ചിട്ടു ണ്ട്. 
കോമൺ ലിക്വിഡേഷൻ ഫണ്ടായി - 482 ഐ . ഡി . സി . ബി. 
വണ്ടിപ്പെരിയാർ ശാഖയിലും അടച്ചിട്ടുണ്ട്. അഫിലിയേഷൻ 
ഫീസി ന ത്തിൽ - 790 പീരു മേട് സർക്കിൾ സഹ ക രണ് 
യൂണിയനിൽ നൽകിയിട്ടുണ്ട്. സൂചന (2 ) പ്രകാരം 28- 12 -2010 - ലെ 
നീക്കി യി രുപ്പ് തുക യാ യ - 6 933 . 55 പലിശ സഹിതം 
പിൻവലിച്ച് പീരുമേട് സർക്കിൾ സഹകരണ യൂണിയന് 
സംഭാവനയായി നൽകിയിട്ടുണ്ട്. അഡ്മിഷൻ രജിസ്റ്റർ 
ലഭ്യമാകാത്ത സാഹചര്യത്തിൽ അവസാന പൊതുയോഗം 
വിളിച്ചു ചേർക്കുന്നതിന് സാധിച്ചിട്ടില്ല . ലിക്വിഡേഷൻ കണക്കു 
കൾ ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ എ . ഇ . 
എൽ. ഇൻസ്പെക്ടർ ആഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യ 
ത്തിൽ താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


403 . 50 


പിരിഞ്ഞുകിട്ടിയ 

3500.00 
ഓഹരി മൂലധനം 
കരുതൽ ധനം 
നിക്ഷേപിക്കൽ 
ഫണ്ട്വരേണ്ടവ 403. 50 
സിൽബന്ധി ചെലവും 740.00 
തൻചെലവും 
അഡ്വാൻസ് 
കൊടുക്കേണ്ടവ 
വീതിയ്ക്കാത്ത ലാഭം 3250.82 


250 . 00 


872 . 33 


ആകെ 


9228 .04 


ആകെ 


9228 . 04 


ലിക്വിഡേഷൻ നടപടി പൂർത്തീകരിക്കുന്നതിനുവേണ്ടി 
നിയമപ്രകാരമുള്ള ക്ലെയിം നോട്ടീസ് പ്രസിദ്ധപ്പെടുത്തുക 
യുണ്ടായി. ലിക്വിഡേറ്റർ ചാർജ്ജടുത്തത് മുതൽ 28 -12 - 2010 
വരെയുള്ള എ . ഇ . എൽ. ആഡിറ്റ് പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. 


ഉത്തരവ് 


28 - 12 - 2010 - ലെ ബാക്കിപത്രം 


ബാദ്ധ്യതകൾ 


തുക ആസ്തികൾ 


തുക 


മേൽ പറഞ്ഞിട്ടുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ 
ഐ . 137 -ാം നമ്പർ കുമളി ഹൗസിംഗ് സഹകരണ സംഘത്തിന്റെ 
പ്രവർത്തനം അവസാനമായി സമാപ്തീകരണം നടത്തിയതായി 
പ്രഖ്യാപിച്ചുകൊണ്ടും 1969- ലെ കേരള സഹകരണ സംഘം 
നിയമം വകുപ്പ് 74 പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ 
റുചെയ്യുന്നതിന് ശുപാർശ ചെയ്തുകൊണ്ടും ഇതിനാൽ 
ഉത്തരവായിരിക്കുന്നു . 


ഓഹരി മൂലധനം 3500 .00 
കരുതൽ ധനം 461. 39 
നിക്ഷേപിക്കാനുള്ളത് 
ഫണ്ട്വരേണ്ടവ 
അഡ്വാൻസ് 
കൊടുക്കേണ്ടവ 
വീതിയ്ക്കാത്ത ലാഭം 3250.82 


ബാങ്ക് നിക്ഷേപം 6933. 55 
അഡ്വാൻസ് 1187 . 49 
വരേണ്ടവ 
അറ്റനഷ്ടം 

417 . 00 


403 . 50 


_ 922, 33 


( ഒപ്പ്) 


ജോയിന്റ് രജിസ്ട്രാർ 
(ജനറൽ) ആഫീസ്, 
ഇടുക്കി. 


ജോയിന്റ് രജിസ്ട്രാർ, 

( ജനറൽ). 


